C ) 


Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക് 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 23 
23rd September 2014 

1190 കന്നി 1 
7th Kanni 1190 
1936 ആശ്വിനം 1 
| 1st Aswina 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


ക്വട്ടേഷൻ/ ലേല പരസ്യം 


മാറത്തക്ക രീതിയിൽ ? 2, 000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, എഫ്. എഫ്. ഡി. എ . -യുടെ 
പേരിൽ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


നമ്പർ എഫ്. എഫ്. ഡി. എ ./378 /2014. 2014 ആഗസ്റ്റ് 21. - 

കൊല്ലം ജില്ലാ മത്സ്യകർഷക വികസന ഏജൻസിയുടെ 
കീഴി ലു ള്ളതും ടി ഏജൻ സിയുടെ നീണ്ട കര ഹാച്ചറി 
പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്നതുമായ താഴെ പറയുന്ന വാഹനം 
2014 ഒക്ടോബർ 6 -ാം തീയതി പകൽ 12 മണിക്ക് മേൽ 
പറഞ്ഞ ആഫീസിൽ വച്ച് പരസ്യമായി ലേലം/ ക്വട്ടേഷൻവഴി 
വിൽപ്പന നടത്തുന്നതാണ്. ലേലസമയത്തിന് അരമണിക്കൂർ 
മുൻപ് വരെ ക്വട്ടേഷൻ സ്വീകരിക്കുന്നതാണ്. 
- രജിസ്റ്റർ നമ്പർ KL 02 G 5767 . 
മോഡൽ 1998 മഹീന്ദ്രാ അർമ്മദാ ഡീസൽ ജീപ്പ്. 
നിരതദ്രവ്യം - 3,000. 

ലേലത്തിൽ/ക്വട്ടേഷനിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേ ദിവസം/ ക്വട്ടേ ഷ ൻ സമയത്ത് കൃത്യമായും 
ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 
മുമ്പായി നിരതദ്രവ്യ തുക അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം 
മടക്കി കൊടുക്കുന്നതാണ്. ക്വട്ടേ ഷൻ സമർപ്പിക്കു ന്നവർ 
ക്വട്ടേ ഷ നോ ടൊ പ്പം , എസ്. ബി . റ്റി . കൊല്ലത്ത് 


- ലേലം/ ക്വട്ടേഷൻ തുറന്നാലുടൻ ബന്ധപ്പെട്ട വരുടെ 
മുമ്പിൽ വച്ചുതന്നെ ലേലത്തിൽ/ ക്വട്ടേഷനിൽ കൂടുതൽ തുക 
കാണുന്നയാൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 
ലേം ക ഴി ഞ്ഞാ ലു ട ൻ ടി തുകയുടെ പകുതി തുക 
നിരതദ്രവ്യം കഴിച്ച് വിൽപ്പന നികു തി യു മായി ലേലം 
കൊണ്ടയാൾ ഉയർന്ന തുക ക്വാട്ട് ചെയ്തു ലേല സ്ഥലത്തു 
വച്ചുതന്നെ തുക അടച്ച രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ 
ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടിയ 10 ദിവസത്തിനകം 
ബാക്കി തുകയും, നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും 
അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ ലേലം 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലം/ക്വട്ടേഷൻ നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിൽ 
മുതൽ കൂട്ടുന്നതും ടി വാഹനം പുനർലേലം ചെയ്യുന്നതു 
മായിരിക്കും. ലേലത്തിൽ/ ക്വട്ടേഷനിൽ എന്തെങ്കിലും നഷ്ടം 
സംഭ വിച്ചാൽ ആ യത് മുൻ ലേല ക്കാ ര നിൽ നിന്നും 
ഈടാക്കു ന്നതും കൂടു ത ലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ 
ലേലക്കാരൻ അവകാശിയല്ലാത്തതുമായിരിക്കും. 


23rd SEPT. 2014] 


FISHERIES DEPARTMENT 


46 


ടി വാഹനം പരിശോധിക്കണമെന്നുള്ളവർ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിന്റെ 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കൂടാതെ ലേല തീയതി/ ക്വട്ടേഷൻ സ്വീകരിക്കുന്ന 
തീയതി മാറ്റിവയ്ക്കുന്നതിനോ ലേല നടപടിക്രമങ്ങൾ നിർത്തി 
വയ്ക്കുന്നതിനോ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മത്സ്യകർഷക വികസന 
ഏജൻസി, കൊല്ലത്തിൽ നിക്ഷിപ്തമാണ്. 


( ഒപ്പ്) 
മത്സ്യ കർഷക വികസന ഏജൻസി, ചീഫ് എക്സിക്യൂട്ടീവ് 
കൊല്ലം. 

ഓഫീസർ. 


